46 


Peerumede Taluk 


Thodupuzha Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


( 1 ) 


നമ്പർ ജി1-6576 / 2020 . 


2020 ഒക്ടോബർ 22 . 


നമ്പർ എഫ്1-334 / 2021 . 


2021 ജനുവരി 13 . 


പീരുമേട് താലൂക്കിൽ ഉപ്പുതറ വില്ലേജിൽ നെല്ലുവേലിൽ 
വീട്ടിൽ പ്രഭാകരൻ , എൻ . വി . എന്നയാൾ 31-8-2019 - ൽ മരണ 
മടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അനന്തരാവകാശ സർട്ടിഫി 
ക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ശാന്തമ്മ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഉപ്പുതറ വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നട ത്തിയ തിൽ ഉപ്പു തറ വില്ലേജിൽ 

നെല്ലു വേലിൽ വീട്ടിൽ പ്രഭാകരൻ , എൻ . വി . എന്ന യാൾ 
31-8-2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനു 
സത് അ വ കാ ശി കൾ 

പ് റ യു ന്ന വർ മാത് 
മാണെന്നും കാണുന്നു . 


തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ വില്ലേജിൽ സൂര്യരശ്മി 
വീട്ടിൽ ആർ . ഹരി എന്നയാൾ 4-11-2020 -ാം തീയതി മരിച്ചുപോ 
യതിനാൽ പരേതന്റെ ഭാര്യ ബി . ഇന്ദിര സമർപ്പിച്ച അവകാശ 
സർട്ടി ഫിക്ക റ്റി നുള്ള അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി 
ആർ . ഹരി 4-11-2020 -ാം തീയതി മരിച്ചതായും താഴെ പറയു 
ന്ന വർ മാത്ര മാ ണ് പരേ തന്റെ അ വ കാ ശി കൾ എന്നും 


താഴ 


കാണുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ശാന്തമ്മ 


ഭാര്യ 


61 


1 


ബി . ഇന്ദിര 


ഭാര്യ 


68 


2 


അഭിലാഷ് , എൻ . പി . 


മകൻ 


42 


2 


രശ്മി , എച്ച് . 


മകൾ 


42 


9 


3 


അനീഷ് , എൻ . പി . 


40 


5 


3 


സൂര്യ എച്ച് . നായർ 


40 


( പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . ) 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേർ ചേർത്തിരിക്കുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരളാ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പി 
ക്കേ ണ്ടതാണ് . താമസിച്ചോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ജി1-6537 / 2020 / K Dis . 


2021 ജനുവരി 19 . 


( 2 ) 


നമ്പർ എഫ്1-368 2021 . 


2021 ജനുവരി 13 . 


ഇടുക്കി ജില്ല യിൽ പീരുമേട് താലൂക്കിൽ വാഗമൺ 
വില്ലേജിൽ കോലാഹലമേട് കരയിൽ കുളത്തിനാൽ വീട്ടിൽ 
കെ . കെ . ജോസഫ് എന്നയാൾ 25-9-2018 - ൽ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേ തന്റെ അനന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൾ അൽഫോൺസാ 
ജോസഫ് സമർപ്പിച്ച് 

അപേക്ഷയിൻ മേൽ വാഗ മ ൺ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 
വാഗമൺ വില്ലേജിൽ തുളത്തിനാൽ വീട്ടിൽ കെ . കെ . ജോസഫ് 
എന്നയാൾ 25-9-2018 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവർ മാത്രമാ 
ണെന്നും കാണുന്നു . 


തൊടുപുഴ താലൂക്കിൽ മണക്കാട് വില്ലേജിൽ കാട്ടാംകോട്ടിൽ 
വീട്ടിൽ കെ . സി . ചാക്കോ എന്ന യാൾ 29 -12 -2 003 -ാം 
തീയതിയിലും ഭാര്യ ടിയിൽ അന്നാമ്മ ചാക്കോ 17-10-2019 -ാം 
തീയതിയിലും മരിച്ചുപോയതിനാൽ പരേതരുടെ മകൻ ജയിംസ് 
ജേക്കബ്ബ് സമർപ്പിച്ച് 

സർട്ടി ഫി ക്ക റ്റി നുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 


അവ കാശ 


അന്വേഷണം നടത്തിയതിൽ ടി കെ . സി . ചാക്കോ 29-12-2003 -ാം 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


തീയതിയിലും ഭാര്യ ടിയിൽ അന്നാമ്മ ചാക്കോ 17-10-2019 -ാം 
തീയതിയിലും മരിച്ചതായും താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതരുടെ അവകാശികൾ എന്നും അറിവായിരിക്കുന്നു . 


നമ്പർ 


ബന്ധം 


1 


ഡാലി ജോസഫ് 


ഭാര്യ 


59 


കമ 


പേര് 


പരേതരുമായുള്ള 


വയസ് 


2 


അൽഫോൺസാ ജോസഫ് 


മകൾ 


31 


നമ്പർ 


ബന്ധം 


1 


ജയിംസ് ജേക്കബ്ബ് 


മകൻ 


58 


2 


ലിസമ്മ ജോസ് 


മകൾ 


50 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന ( 2 ) രണ്ട് പേര് മാത്രമാണെന്ന് കാണിച്ച് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരളാ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പി 

ക്കേ ണ്ടതാണ് . താമസിച്ചോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പീരുമേട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


216 


47 


( 3 ) 


നമ്പർ എഫ്1-14022 2020 . 


2021 ജനുവരി 13 . 


തൊടു പുഴ താലൂക്കിൽ നെയ്യ ശ്ശേരി വില്ലേ ജിൽ 
വട്ട മറ്റത്തിൽ വീട്ടിൽ ഫാൻ സിസ് വർക്കി എന്ന യാൾ 
22-12-2019 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
റോസമ്മ ഫാൻസിസ് സമർപ്പിച്ച് അവകാശ സർട്ടിഫിക്കറ്റി 
നുള്ള അപേക്ഷയിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി ഫാൻസിസ് 
വർക്കി 22 -12 -2019 -ാം തീയതി മരിച്ചതായും താഴെ പറയു 
ന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നും അറിവായി 
രിക്കുന്നു . 


( 5 ) 
നമ്പർ എഫ്1-517 / 2021 . 

2021 ജനുവരി 13 . 
തൊടു പുഴ താലൂക്കിൽ 

താലൂ ക്കിൽ ക രി മ ണ്ണൂർ വില്ലേ ജിൽ 
കാഞ്ഞിരമല യിൽ വീട്ടിൽ കെ . എം . ജോർജ്ജ് എന്നയാൾ 
24-1-2019 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ മകൻ 
ജിന്റോ ജോർജ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി കെ . എം . ജോർജ്ജ് 24-1-2019 -ാം 
തീയതി മരിച്ചതായും താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
അവകാശികൾ എന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


പേര് 


65 


ഏലിയാമ്മ ജോർജ് 


കമ 


ഭാര്യ 


വയസ് 


പരേതനുമായുള്ള 


2 


മകൾ 


ജിഷ കെ . ജോർജ് 


നമ്പർ 


41 


ബന്ധം 


3 


35 


1 


റോസമ്മ ഫ്രാൻസിസ് 


ഭാര്യ 


70 


2 


ജോർജ്ജ് ഫ്രാൻസിസ് 


മകൻ 


41 


9 


3 


മാത്യൂസ് ഫ്രാൻസിസ് 


40 


ജിന്റോ കെ . ജോർജ് 

മകൻ 
( പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . ) 

മേൽ വിവരിച്ച വർ മാത്രമാണ് അവകാശികൾ എന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പി 
ക്കേണ്ടതാണ് . താമസിച്ചോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


4 


ജോയിസ് ഫ്രാൻസിസ് 


മകൾ 


36 


( പരേതന്റെ മാതാപിതാക്കൾ മുമ്പിനാലെ മരണപ്പെട്ടിട്ടുള്ള 
താണ് . ) 


( 6 ) 


നമ്പർ എഫ്1-12560 / 2020 . 


2021 ജനുവരി 11 . 


മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പി 

ക്കേ ണ്ടതാണ് . താമസിച്ചോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


തൊടു പുഴ താലൂക്കിൽ തൊടു പുഴ വില്ലേ ജിൽ 
പെരു നിലത്ത് വീട്ടിൽ പകൃതീൻ മകൻ സെയ്തു മുഹമ്മദ് 
എന്ന യാൾ 14-1-2010 -ാം തീയതി മരിച്ചു പോ യ തി നാൽ 
പരേതന്റെ മകൻ സലീം സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റി 
നുള്ള അപേക്ഷയിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി പകൃതീൻ മകൻ 
സെയ്തു മുഹമ്മദ് എന്നയാൾ 14-1-2010 -ാം തീയതി മരിച്ചതായും 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നും അറിവായിരിക്കുന്നു . 


( 4 ) 


നമ്പർ എഫ്1-516 / 2021 . 


2021 ജനുവരി 13 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറം വില്ലേജിൽ നമ്പ്യാപറമ്പിൽ 
വീട്ടിൽ ജോയി ജോസഫ് എന്നയാൾ 19-12-2020 -ാം തീയതി 
മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ വത്സ ജോയി സമർപ്പിച്ച 
അവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി 
ജോയി ജോസഫ് 19-12-2020 -ാം തീയതി മരിച്ചതായും താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നും 
അറിവായിരിക്കുന്നു . 


1 


കാസീം 


മകൻ 


61 


2 


അസീസ് 


57 


3 


സലീം 


51 


9 


4 


ഇസ്മായിൽ 


49 


5 


മകൾ 


54 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


സുബൈദ 
ലൈല ബീവി 


6 


55 


നമ്പർ 


ബന്ധം 


7 


സൽമ 


53 


1 


വത്സ ജോയി 


ഭാര്യ 


68 


2 


മനു എൻ . ജോയി 


മകൻ 


49 


3 


3 


മധു എൻ . ജോയി 


48 


4 


മിഥുൻ ജോയി 


35 


( പരേതന്റെ ഭാര്യ ഐഷ സെയ്തു മുഹമ്മദ് 5-12-2017 -ാം 
തീയതിയിലും മാതാപിതാക്കൾ മുമ്പിനാലെയും മരണപ്പെട്ടിട്ടുള്ള 
താണ് . ) 

മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പി 

ക്കേ ണ്ടതാണ് . താമസിച്ചോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പി 
ക്കേണ്ട താണ് . താമസിച്ചോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


തൊടുപുഴ . 


217 


